Reg. No. KL/TV (N )/ 12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Wednesday , 


18th November 1981 

[No. 905 
27th Karthika 1903 


GOVERNMENT OF KERALA 


Taxes ( D ) Department 

NOTIFICATION 


G. O. (MS) No. 104 /81/ TD . Dated . Trivandrum , 16th November, 1981. 

S. R. O. No. 1354 /81. - In exercise of the powers conferred by sub 
sections (2 ) and (3 ) of section 15 of the Agricultural Income Tax Act, 1950 , 
( 22 of 1950), the Government of Kerala hereby make the following amend 
ment to their Notification No. IV , published under G. O. (MS) No. 806 
Rev /61 dated the 30th August 1961 as S. R. O.No. 204/61 at pages 22 to 36 
of the Kerala Gazette Extraordinary No. 101 dated the 30th August, 1961, 
as subsequently amended , namely : 


AMENDMENT 


In the Schedule to the said notification for items 92 and 92A and the 
entries against them , the following items and entries shall be substituted , 
namely : 
" 92 . Additional Agricultural 

All powers 

South Wynad 
Agricultural Income Tax Agricultural Taluk” 
Income Tax Officer. 

Income Tax 
Officer , 

Officer. 
Vythiri. 
33/ 4284 /MC 


# 92A 


Agricultural 
Income Tax 
Officer , 
Sultan Battery 


Agricultural 
Income Tax 
Officer. 


All the powers South Wynad 

the Agri Taluk " 
cultural Income 
Tax Officer 


By order of the Governor , 

N. KRISHNAN NAIR , 
Special Secretary to Goutrnment. 


Explanatory Note 
As per G. O. MS. 2 /81/ TD dated 1-1-1981 Government have issued 
orders bifurcating the Agricultural Income Tax Office, Vythiri and forming 
a new Agricultural Income Tax Office at Sulthan Battery. The post of Agri 
cultural Income Tax Officer in the new office has been filled up by shifting 
the post of Additional Agricultural Income Tax Officer II , Vythiri to Sultan 
Battery. Consequent on the formation of new office at Sulthan Battery 
and shifting of post of Additional Agricultural Income Tax Officer II from 
Vythiri to Sulthan Battery, the jurisdiction notification issued for officers 
under the Agricultural Income Tax Act requires amendment. The notifi 
cation is intended to achieve the above purpose . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT FRESS, 

TRIVANDRUM , 1981 


Reg .No.KTVNY 


Bangsar el serale 

1 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th November 1981 
Vol. XXVI] Trivandrum , Wednesday , 

[ No. 904 
27th Karthika 1903 ( Saka ) 


പറ് 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
താഴെ പറയുന്നതാലൂക്കിൽതാഴെ പറയുന്ന വില്ലേജിൽതാഴെപറയുന്ന സർവ്വ 
നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വ നടത്തണമെന്ന് ഗവൺമെൻറ് 
നിർദ്ദേശിച്ചിരിക്കുകയാൽതാഴെ പറയുന്നവില്ലേജിൽ സർവ്വ ( പവർത്തനങ്ങൾ 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേജിലെ താഴെ 
യുന്ന സർവ്വ നമ്പരുകൾഅതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 6 (1) -ാം 
വകുപ്പുപ്രകാരം ഇതിനാൽപരസ്യം ചെയ്യുന്നു . താഴെ പറഞ്ഞ ഭൂമികളുടെ 
ഉളളിലോ അഥവാ അവയോടു ചേർന്നു സ്ഥിതി ചെയ്യുന്ന രജിസ്ററർ ചെയ്ത 
ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയരുടെ അടുത്തു 
ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും അതോട 
ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യ 
പ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

( പസ്തുത ആക്ററിലെ 6 ( 2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം 
താഴെ പറഞ്ഞഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധ 
വായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

( പസ്തുത ആക്ടിലെ 6 (3 ) -ാം വകുപ്പ് പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലാ കൈവശക്കാരും : - . 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട 
ആവശ്യമുണ്ടായേക്കാവുന്നവല്ല മരങ്ങളോകുററിക്കാടു കളോ, വേലികളോ നിൽ 
ക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസ 
ത്തിനകം മുറിച്ചുകളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളാ 
മററു ലൈനുകളോ വെടിപ്പാക്കണമെന്നും 
- 2314283IV . 


53 


ബി) കൊടി പിടിക്കുന്നവരെയും ചെയർമാൻമാരെയും നിയോ 
ഗിച്ച് അതതുസമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും 

( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണമെന്നും മററു 
പകാരത്തിൽ പസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയിട്ടുളള 
ചട്ട 
ങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ് ക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാര 
മുളള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴച 
വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും 
ആയതിൻറ ചെലവ 

ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങ 
ളിലും . വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ 
നിന്നുംവസൂലാക്കുന്നതുമാണ്. 
L. A , 15| 81 . 

1981 നവംബർ 10 , 
ഭൂമിയുടെ വിശദവിവരങ്ങൾ 
താലൂക്ക " -മാവേലിക്കര . 

വില്ലേജ് തോന്നല്ലൂർ 
സർവ്വ നമ്പർ-445 . 


ശാസ്താംകോട്ട . 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 
( പൊന്നുംവില ) കെ . ഐ . പി . 


IPRINTED BY TIIE 8. G. P. AT THIE GOVERNMENT PRESS, 

TRIVANDRUM . 1981 


